© 


കേരള സര്‍ക്കാര്‍ 
Government of Kerala 


2021 


Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


Reg. No. KL/TV(N)/634/2021-2023 








ക്‌ Y, BS 


കേരള ഗസററ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








തിരുവനന്തപുരം, 

വാല്യം 10 ചൊവ്വ 
Vol. X Thiruvananthapuram, 
Tuesday 


2021 മാര്‍ച്ച്‌ 2 
2nd March 2021 
നമ്പര്‍ 


1196 കുംഭം 18 9 
18th Kumbham 1196 N 
Oo. 


1942 ഫാൽഗുനം 11 
11th Phalguna 1942 














PART Ii 


Dairy Development Department 


REGISTRATION CERTIFICATE 


No. O-2779/2020. 20th January 2021. 


I do hereby certify in exercise of the powers 
conferred on me under Section 7 of the Kerala 
Co-operative Societies Act, 1969 (Act 21 of 1969) that the 
following society, the particulars which is furnished in the 
Categorical Statement is registered by me today as 
a Co-operative Society under the said Act, on the basis 
of limited liability and that the byelaws of the 
undermentioned society is also hereby registered under 
the said section. 


തരംതിരിച്ചുള്ള പട്ടിക 





1. സംഘത്തിന്റെ പേര്‌ ---ആലിശ്ശേരി ക്ഷീരോല്‍പാദക 
സഹകരണ സംഘം ക്ലിപ്തം നമ്പര്‍ എ.295 (ഡി) 
ആപ്കോസ്‌. 

2. രജിസ്റ്റര്‍ ചെയ്ത തീയതി--20-1-2021. 


3. മേല്‍വിലാസം---ആലിശ്ശേരി ക്ഷീരോല്‍പാദക സഹകരണ 
സംഘം ക്ലിപ്തം നമ്പര്‍ എ.295 (ഡി) ആപ്കോസ്‌. 


4. മുനിസിപ്പാലിറ്റി--ആലപ്പുഴ 
5, താലൂക്ക്‌--അമ്പലപ്പുഴ 


Gaz. No. 9/2021/DTP/(Dairy Development). 


6. ജില്ല-ആലപ്പുഴ. 

7. പ്രദേശങ്ങള്‍ ൦-ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിലെ 34, 43 
വാര്‍ഡുകളില്‍ ഉള്‍പ്പെട്ട ആലിശ്ശേരി, സക്കറിയ വാര്‍ഡ്‌ 
പ്രദേശങ്ങള്‍. 


8. പ്രവര്‍ത്തന പരിധി--കിഴക്ക്‌ വെള്ളകിണര്‍ ജംഗ്‌ഷന്‍ 
മുതല്‍ തെക്കോട്ട്‌ പുലയന്‍ വഴി വരെ. പടിഞ്ഞാറ്‌ 
ഇ.എസ്‌.ഐ. ജംഗ്ഷന്‍ മുതല്‍ വടക്കോട്ട ബൈപ്പാസ്‌ 
താഴെയുള്ള റോഡ്‌ തിരുവമ്പാടി മൂതല്‍ ഇ. എസ്‌. ഐ. 
ജംഗ്ഷന്‍ വരെ വടക്ക്‌ ജില്ലാ ആശുപ്രതി ജംഗ്ഷന്‍ 
മുതല്‍ റെയില്‍വേ ഗേറ്റ്‌ വരെ. 


8. ബാദ്ധ്ൃത്ഹാ-ക്ലിപ്തം. 
9. പ്രധാന ഉദ്ദേശങ്ങള്‍ പാല്‍ സംഭരണവും വിതരണവും. 
10. അംഗീകൃത ഓഹരി മൂലധനം 1,00,000. 


11. സംഘത്തിന്‌ ആകെ വാങ്ങാവുന്ന കടം-വായ്പ 
കളുടെയും നിക്ഷേപങ്ങളുടെയും ആകെ തുക, ഓഹരി 
മൂലധനം, സഞ്ചിതമായ കരുതല്‍ ധനം, കെട്ടിടനിധി 
എന്നിവയുടെ തുകയില്‍നിന്നും സഞ്ചിതമായ 
നഷ്ടങ്ങള്‍ കുറച്ചിട്ടുള്ള തുകയുടെ പത്തിരട്ടിയില്‍ 
കവിയാന്‍ പാടുള്ളതല്ല. 


ക്ഷീരവികസന വകുപ്പ്‌ ഡെപ്യൂട്ടി 
ഡയറക്ടറുടെ കാര്യാലയം, (പ്പ) 
ആലപ്പുഴ. ഡെപ്യ്യൂട്ടി ഡയറക്ടര്‍. 


2nd Marcu 2021] 


DAIRY DEVELOPMENT DEPARTMENT 


14 





കോട്ടയം ജില്ലാ ക്ഷീരവികസന വകുപ്പ്‌ ഡെപ്യൂട്ടി 
ഡയറക്ടറുടെ നടപടിക്രമം 


(ഹാജര്‍ : ശ്രീമതി സില്‍വി മാത്യു, ഡെപ്യൂട്ടി ഡയറക്ടര്‍) 
നമ്പര്‍ ഡി-2930/2016/കെ.ഡിസ്‌. 2021 ജനുവരി 20. 


വിഷയം:---ക്ഷീരവികസന വകുപ്പ്‌, കോട്ടയം ഏറ്റുമാനൂര്‍ 





ബ്ലോക്ക്‌ വള്ളി ക്കാട്‌ ക്ഷീരോല്പ്പാദക 


സഹകരണ സംഘം ക്ലിപ്തം നമ്പര്‍ 
കെ.-127 (ഡി)--ആപ്കോസ്‌--നിര്‍ത്തല്‍ 
ചെയ്യല്‍ കേരള സഹകരണ നിയമം വകുപ്പ്‌ 
74 പ്രകാരം രജിസ്ട്രേഷന്‍ റദ്ദ്‌ ചെയ്ത്‌ 


ഉത്തരവ്‌ പുറപ്പെടുവിക്കുന്നു. 


പരാമര്‍ശം (1) ഈ ഓഫീസിലെ 18-11-2016-ലെ 


ഇതേ നമ്പര്‍ കത്ത്‌. 


(2) ഈ ഓഫീസിലെ 
ഡി/3681/2019-ലെ നമ്പര്‍ ഉത്തരവ്‌. 


19-8-2019-ലെ 


(3) സംഘം ലിക്വിഡേറ്ററുടെ 8-1-2021-ലെ 
2/2020-21 നമ്പര്‍ കത്ത്‌. 


ഉത്തരവ്‌ 


ദീര്‍ഘനാളായി പ്രവര്‍ത്തനം നിലച്ചിരുന്ന ഏറ്റുമാനൂര്‍ 
ബ്ലോക്കിലെ വള്ളിക്കാട്‌ ക്ഷീരോല്പ്പാദക സഹകരണ സംഘം 
ക്ലിപ്തം നമ്പര്‍ കെ.-127 (ഡി) ആപ്കോസ്‌ സമാപ്തീകരിക്കുന്നതിന്‌ 
ലിക്വിഡേറ്ററായി പള്ളം ബ്ലോക്ക്‌ ക്ഷീര വികസന ഓഫീസറെ 
കേരള സഹകരണ നിയമം വകുപ്പ്‌ 72 (1) പ്രകാരം നിയമിച്ച്‌ 
പരാമര്‍ശം (1) പ്രകാരം ഉത്തരവായിരുന്നു. 


എന്നാല്‍ സംഘത്തിന്റെ രേഖകളും, ആസ്തികളും 
ബാധ്യതകളും സംബന്ധിച്ച്‌ യാതൊന്നും ലഭ്യമല്ലാത്തതിനാലും, 
നിയമാനുസരണം ഗസ്റ്റ്‌ നോട്ടിഫിക്കേഷനും, ക്ലെയിം 
നോട്ടീസിനും ശേഷം യാതൊരു ക്ലെയിമും ലഭൃമല്ലാത്ത 
തിനാലും സംഘത്തിന്റെ രജിസ്‌ട്രേഷന്‍ റദ്ദു ചെയ്യുന്നതിന്‌ 
(മ) 


ചെയ്തിരിക്കുന്നു. 


പരാമര്‍ശം (പകാരം ലിക്വിഡേറ്റര്‍ ശുപാര്‍ശ 


ഈ സാഹചര്യത്തില്‍ ഏറ്റുമാനൂര്‍ ബ്ലോക്കിലെ വള്ളിക്കാട 
ക്ഷീരോഥ്പ്പാദക സഹക്രണ സംഘം ക്ലിപ്തം നമ്പര്‍ കെ.-27 (ഡി) 
ആപ്കോസിന്റെ രജിസ്ട്രേഷന്‍ 1969-ലെ കേരള സഹകരണ 
നിയമം വകുപ്പ്‌ 74 പ്രകാരം OF ചെയ്തുകൊണ്ടും, സംഘം 
പിരിച്ചു വിട്ടതായി പ്രഖ്യാപിച്ചു കൊണ്ടും ഇതിനാല്‍ 
ഉത്തരവാകുന്നു. 


സംഘത്തിന്റെ (പവര്‍ത്തന പരിധി ഉള്‍പ്പെടുത്തി ഈ 
ഉത്തരവ്‌ ലഭിച്ച്‌ 3 മാസത്തിനകം നിയമാനുസൃതം പുതിയ 
സംഘം രൂപികരിക്കേണ്ടതാണ്‌. 


ലിക്ചിഡേറ്ററുടെ കൈവശമുള്ള സംഘത്തിന്റെ മുഴുവന്‍ 
രേഖകളും 3 വര്‍ഷത്തേക്ക്‌ സൂക്ഷിച്ച്‌ വെയ്ക്കേണ്ടതുമാണ്‌. 


ക്ഷീരവികസന വകുപ്പ്‌ ഡെപ്യൂടി 
ഡയറക്ടറുടെ കാര്യാലയം, പ്പ) 


കോട്ടയം. ഡെപ്യൂട്ടി ഡയറക്ടര്‍. 


324 


ഏറണാകുളം ജില്ലാ ക്ഷീരവികസന വകുപ്പ്‌ 


ഡെപ്യൂട്ടി ഡയറക്ടറുടെ നടപടിക്രമം 


(ഹാജര്‍ : ശ്രീ. ബിന്ദുമോന്‍, പി. പി., ഡെപ്യൂട്ടി ഡയറക്ടര്‍) 


നമ്പര്‍ സി1-3099/2016/കെ.ഡിസ്‌. 2021 ഫെബ്രുവരി 18. 


വിഷയം:-ക്ഷീരവികസന വകുപ്പ്‌, എറണാകുളം 
കയന്റിക്കര ഏലൂക്കര ക്ഷീരോല്പ്പാദക 
സഹകരണ സംഘം ക്ലിപ്തം നമ്പര്‍ 
ഇ.-224 (ഡി) ആപ്കോസ്‌--സമാപ്തീകരി 
ക്കുന്നതിനായി--കേരള സഹകരണ സംഘം 
നിയമം വകുപ്പ്‌ 72 (1) പ്രകാരം ലിക്വിഡേറ്ററുടെ 


കാലാവധി ദീര്‍ഘിപ്പിച്ച്‌ ഉത്തരവാകുന്നു. 


പരാമര്‍ശം-- (1) ഈ ഓഫീസിലെ 5-2-2018, 8-8-2019, 
2-7-2020 എന്നീ തീയതികളിലെ 


ഇതേ നമ്പര്‍ ഉത്തരവ്‌. 


(2) ആലുവ ക്ഷീര വികസന ഓഫീസറുടെ 


1-2-2021-ലെ 8/21 നമ്പര്‍ കത്ത്‌. 


ആലങ്ങാട്‌ ബ്ലോക്കിലെ കയന്റിക്കര ഏലൂക്കര 
ക്ഷീരോല്പ്പാദക സഹകരണ സംഘം ക്ലിപ്തം നമ്പര്‍ 
ഇ.-224 (ഡി) ആപ്കോസ്‌--സമാപ്തീകരിക്കുന്നതിനായി ഒന്നാം 
പരാമര്‍ശ (പകാരം ഈ ഓഫീസില്‍ നിന്ന്‌ ലിക്വിഡേറ്ററെ 
നിയമിച്ചിട്ടുള്ളതാണ്‌. ലിക്വിഡേഷനുമായി ബന്ധപ്പെട്ട 
തുടര്‍ നടപടികള്‍ക്കായി ലിക്ചിഡേറ്ററുടെ കാലാവധി 
ദീര്‍ഘിപ്പിച്ച്‌ നല്‍കണമെന്ന്‌ രണ്ടാം പരാമര്‍ശപ്രകാരം ആലുവ 


ക്ഷീര വികസന ഓഫീസര്‍ അപക്ഷിച്ചിരിക്കുന്നു 
ഉത്തരവ്‌ 


മേല്‍ സാഹചര്യത്തില്‍ കയന്റിക്കര ഏലൂക്കര 
ക്ഷീരോല്പ്പാദക സഹകരണ സംഘം ക്ലിപ്തം നമ്പര്‍ 
ഇ.-224 (ഡി) ആപ്കോസ്‌ ലിക്ചിഡേറ്ററുടെ കാലാവധി മൂന്നു 
മാസത്തേക്ക്‌ ദീര്‍ഘിപ്പിച്ച്‌ ഉത്തരവാകുന്നു. നിശ്ചിത 
കാലാവധിക്കകം നടപടികള്‍ പൂര്‍ത്തിയാക്കി (പ്രസ്തുത 
വിവരങ്ങള്‍ രേഖാമൂലം ഈ ഓഫീസില്‍ സമര്‍പ്പിക്കേണ്ടതാണ്‌. 
ലിക്വിഡേഷന്‍ ഫണ്ട്‌, പലിശരഹിത സ്പെഷ്യല്‍ (Sool 


സേവിംഗ്സ്‌ അക്കൌണ്ടില്‍ (STSB 799011400006779, ജില്ലാ 


ട്രഷറി തിരുവനന്തപുരം) നിക്ഷേപിക്കേണ്ടതാണ്‌. 


ക്ഷീരവികസന വകുപ്പ്‌ ഡെപ്യൂടി 
ഡയറക്ടറുടെ കാര്യാലയം, പ്പ) 


എറണാകുളം. ഡെപ്യൂട്ടി ഡയറക്ടര്‍. 


2nd Marcu 2021] 


DAIRY DEVELOPMENT DEPARTMENT 


13 





REGISTRATION CERTIFICATE 


No. 0-4710/2019. 4th February 2021. 


I do hereby certify in exercise of the powers 
conferred on me under Section 7 of the Kerala 
Co-operative Societies Act, 1969 (Act 21 of 1969) that the 
following society, the particulars which is furnished in the 
Categorical Statement is registered by me today as 
a Co-operative Society under the said Act, on the basis 
of limited liability and that the byelaws of the 
undermentioned society is also hereby registered under 
the said section. 


തരംതിരിച്ചുള്ള പട്ടിക 





1. സംഘത്തിന്റെ പേര്‌ ഇന്ത്യനൂര്‍ ക്ഷിരോല്‍ പാദക 
സഹകരണ സംഘം ക്ലിപ്തം നമ്പര്‍ എം. 313 (ഡി) 
ആപ്കോസ്‌. 

രജിസ്റ്റര്‍ ചെയ്ത തീയതി--4-2-2021. 


മേല്‍വിലാസം-ഇന്ത്യനൂര്‍ ക്ഷീരോല്‍പാദക സഹകരണ 


സംഘം ക്ലിപ്തം നമ്പര്‍ എം. 313 (ഡി) ആപ്കോസ്‌. 
പോസ്റ്റോഫീസ്‌--ഇന്ത്യനൂര്‍ 
താലൂക്ക്‌-തിരൂര്‍ 


ജില്ല--മലപ്പുറം 


7. പ്രവര്‍ത്തന പരിധി--പ്രവര്‍ത്തന മേഖല 


കോട്ടയ്ക്കല്‍ മുനിസിപ്പാലിറ്റിയിലെ 19, 20 വാര്‍ഡുകള്‍ 
ചേര്‍ത്തുള്ള പ്രദേശങ്ങള്‍ 
€ വടക്ക്‌--ഇന്ത്യനൂര്‍ തോട്‌ 


തെക്ക്‌--മരവട്ടം- കോട്ടയ്ക്കല്‍ റോഡ്‌-മാറാക്കര 


പഞ്ചായത്ത്‌ അതിര്‍ത്തി 


കിഴക്ക്‌ -ചുന്നൂര്‍ റോഡ്‌, പൊന്‍മള പഞ്ചായത്ത്‌ 


അതിര്‍ത്തി 


പടിഞ്ഞാറ്--ഇന്ത്യനൂര്‍ ഗണപതി ക്ഷേത്രം 
ബാദ്ധൃത--അടച്ചു തീര്‍ത്ത ഓഹരിക്കു തുല്യം 
പ്രധാന ഉദ്ദേശങ്ങള്‍ പാല്‍ സംഭരണവും വിതരണവും. 
അംഗീകൃത ഓഹരി മൂലധനം 1,00,000. 


. സംഘത്തിന്‌ ആകെ വാങ്ങാവുന്ന കടം-വായ്പ 
കളുടെയും നിക്ഷേപങ്ങളുടെയും ആകെ തുക, ഓഹരി 
മൂലധനം, സഞ്ചിതമായ കരുതല്‍ ധനം, കെട്ടിടനിധി 
എന്നിവയുടെ തുകയില്‍നിന്നും സഞ്ചിതമായ 

നഷ്ടങ്ങള്‍ കുറച്ചിട്ടുള്ള തുകയും പത്തിരട്ടിയില്‍ 


കവിയാന്‍ പാടുള്ളതല്ല. 


ക്ഷീരവികസന വകുപ്പ്‌ ഡെപ്യൂട്ടി 
ഡയറക്ടറുടെ കാര്യാലയം, (പ്പ) 


മലപ്പുറം. ഡെപ്യൂട്ടി ഡയറക്ടര്‍. 





325 


